Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


A ge 


Government of Kerala 
കേരള സർക്കാർ 

2010 





ROVERNM 


10 


സ 


- 


MENT OF 
न्याव अवत 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


16th November 2010 

2010 നവംബർ 16 
25th Karthika 1932 
1932 കാർത്തിക 25 


- 45 


വാല്യം 55 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ/ ലേലപ്പരസ്യം 


ം 


നമ്പർ എ . ഇ .(2 ) 774 / 09. 


2010 ഒക്ടോബർ 11. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, തിരുവനന്തപുരം, വെള്ളായണി പി . ഒ . യുടെ 
ഓഫീസിൽവച്ച് കൃഷി വകുപ്പിന് ഉപയോഗമില്ലാത്ത താഴെപ്പറയുന്ന ട്രാക്ടറുകൾ 24- 11 - 2010 - ന് പരസ്യമായി ലേലം/ ടെണ്ടർവഴി 
വിൽപ്പന നടത്തുന്നു. 


- ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന്മുൻപായി താഴെ 
കാണുന്ന നിരക്കിൽ നിരതദ്രവ്യം ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 


കമ 
നമ്പർ 


രജിസ്റ്റർ 
നമ്പർ 


ഇനം 


മോഡൽ 


സൂക്ഷിച്ചിരിക്കുന്ന 
ഓഫീസ് 


കെ . സി . വി . 2021 


1989 


ട്രാക്ടർ 
(എച്ച്. എം . ടി.) 

ട്രെയിലർ, 
കൾട്ടിവേറ്റർ, 

കേജ്വീൽ 


ജില്ലാകൃഷിത്തോട്ടം, 
പെരിങ്ങമ്മല , 
തിരുവനന്തപുരം 


- കെ . എൽ. 01 


കെ . 200 


1997 


ട്രാക്ടർ 
(മഹീന്ദ്ര) 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസ്, 
വെള്ളായണി, തിരുവനന്തപുരം 


16th Nov. 2010 ] 


AGRICULTURE DEPARTMENT 


138 


നിരതദ്രവ്യം - രൂപ 2,000 വീതം. 

മേൽപ്പറഞ്ഞ ട്രാക്ടറുകൾക്ക്മുൻകൂട്ടി സീൽചെയ്ത ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ 
ആഗ്രഹിക്കുന്നവർ ആയത് വെള്ളക്കടലാസ്സിൽ എഴുതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), വെള്ളായണി പി. ഒ. 
തിരുവനന്തപുരം-695 522 എന്ന്മുദ്രണംചെയ്ത കവറിൽ 24- 11 -2010 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി കിട്ടത്തക്കവിധം അയയ്ക്കേണ്ട 
താണ്. ടെണ്ടറിനോടൊപ്പം മേൽപ്പറഞ്ഞ നിരതദ്രവ്യം ടി ഓഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി), തിരുവനന്തപുരത്തിന്റെ പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റോ ഉണ്ടായിരിക്കേണ്ടതാണ്. രസീതോ ഡ്രാഫ്റ്റോ 
ഇല്ലാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കവറിന്റെ മുകളിൽ ഏത് നമ്പർ ട്രാക്ടറിന്റെ ടെണ്ടർ ആണ് 
എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ടെണ്ടറുകൾ 24 - 11- 2010 - ന് ഉച്ചകഴിഞ്ഞ് 2.30 മണിക്ക് നടത്തുന്ന പരസ്യ ലേലത്തിന് 
ശേഷം തദവസരത്തിൽ സന്നിഹിതരായിട്ടുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ 
തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ ടെണ്ടർ തുകയുടെമൂന്നിൽഒന്നു 
സംഖ്യ നിരതദ്രവ്യം കഴിച്ച് ലേലസ്ഥലത്തുവച്ചുതന്നെ അടക്കേണ്ടതും ബാക്കി തുക ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ 
ഉത്തരവ് കിട്ടി 10 ദിവസങ്ങൾക്കകം അടച്ച് വാഹനം സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. മേൽ വാഹനങ്ങളുടെ വിൽപ്പന 
നിലവിലുള്ള മൂല്യവർദ്ധിത നികുതിക്ക് വിധേയമായിരിക്കും. മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി ലേലം/ ടെണ്ടർ 
കൊണ്ട് ആൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ലേലം/ ടെണ്ടർ ചെയ്ത വാഹനം പുനർലേലം ചെയ്യുന്നതും ആയതിൽ സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആയത് മുൻ ലേലം/ ടെണ്ടർ കൊണ്ട് ആളിൽ നിന്നും ഈടാക്കുന്നതും ടിയാൻ 
അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. അഥവാ പുനർലേലത്തിൽ ലാഭമുണ്ടാകുകയാണെങ്കിൽ ടിയാന് 
ആയതിൽ യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം 
മടക്കി കൊടുക്കുന്നതാണ്. ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം 
ചെയ്യാനുള്ള ട്രാക്ടറുകൾ ടി കോളത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം സൂക്ഷിച്ചിട്ടുള്ള ഓഫീസുകളിൽ ബന്ധപ്പെട്ട ഓഫീസറുടെ 
അനുമതിയോടെ എല്ലാ പ്രവർത്തി ദിവസവും രാവിലെ 10 മണിമുതൽ 5 മണിവരെയുള്ള സമയങ്ങളിൽ പരിശോധിക്കാവുന്നതും 
ഈ ഓഫീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. യാതൊരു കാരണവും കൂടാതെ ലേലത്തീയതി മാറ്റുന്ന 
തിനും ലേലം നിർത്തി വയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ അധികാരം തിരുവനന്തപുരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) യിൽ നിക്ഷിപ്തമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ (കൃഷി) കാര്യാലയം, 
വെള്ളായണി, തിരുവനന്തപുരം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
- എഞ്ചിനീയർ (കൃഷി). 


ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ . ( 3) 332/ 2010. 

2010 ഒക്ടോബർ 18. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചി നീ യ ർ ( ക്യ ഷി ), തിരു വ ന ത പ രം താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പരിചയ സമ്പന്നരായ അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. 
ദർഘാസുകൾ 25 - 11 - 2010 വൈകുന്നേരം 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 - ന് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽപ്പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


ദർഘാസ് ഫോറം 
- വില (രൂപ) 


രൂപ് 


| 11 ,000 


870 + 


വി . നി . 


12 , 500 


1,000 + വി . നി . 


പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 
കഴക്കൂട്ടം ആർ. എ . റ്റി. റ്റി. സി . യിലെ 
ഹോസ്റ്റൽ അറ്റകുറ്റപ്പണികൾ രൂപ 4,35,000 
കഴക്കൂട്ടം ആർ. എ . റ്റി . റ്റി. സി . യിലെ 
ട്രെയിനിംഗ് ഹാളിനും ഹോസ്റ്റലിനും അധിക 
സൗകര്യം ഏർപ്പെടുത്തൽ - രൂപ 5,00,000 
ആനയറ അർബൻ മാർക്കറ്റ് കോമ്പൗണ്ടിൽ 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
ഓഫീസ് കെട്ടിട നിർമ്മാണം ( ഒന്നാം ഘട്ടം) - 
രൂപ 8 ലക്ഷം 
പെരിങ്ങമ്മല ബനാന നഴ്സറിയിലെ 1, 2 
ബ്ലോക്കു ക ളിൽ ജ ല സ ച ന സ ക ര്യം 
അഭിവൃദ്ധിപ്പെടുത്തൽ -രൂപ 2,35,000 


20 , 000 


1, 500 + 


വി . നി. 


5 , 900 


470 + വി . നി. 


16th Nov. 2010 ) 


AGRICULTURE DEPARTMENT 


139 


പണി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 4 - ന് 3 മാസം, മറ്റുള്ളവയ്ക്ക് 5 മാസം. 


ദർഘാസ് പ്രമാണം തിരുവനന്തപുരം വെള്ളായണിയിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) കാര്യാലയത്തിൽ 
നിന്നും ദർഘാസ് ദിവസം 1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേ 
ണ്ടതും നിശ്ചിത തുക വിൽപ്പന നികുതി അടക്കം ഈ ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന് 
അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . ദർഘാസ് പ്രമാണം അംഗീകൃത കരാറുകാർക്ക് മാത്രം നൽകുന്നതും ആയത് കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), തിരുവനന്തപുരം എന്ന പേരിൽ അടച്ച നിശ്ചിത 
തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യമില്ലാത്തതും 
താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 100 രൂപയുടെ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി 
എഗ്രിമെന്റ് നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ (കൃഷി) കാര്യാലയം, 
വെള്ളായണി, തിരുവനന്തപുരം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
- എഞ്ചിനീയർ (കൃഷി). 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എച്ച്. ഡി.എഫ്. 33 (4 )2010 - 11. 


2010 ഒക്ടോബർ 11. 


- മലമ്പുഴ ഹോർട്ടികൾച്ചർ ഡെവലപ്പ്മെന്റ് ഫാമിൽ നിൽക്കുന്ന 300 കായ്ഫലമുള്ള മാവുകളിൽനിന്ന് വിളവെടുപ്പ് 
നടത്തുന്നതിന് 2010 ഡിസംബർ മാസം 14 -ാം തീയതി ദർഘാസ്/ ലേലം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആയതിലേക്ക്മുദ്രണം 
ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത ദിവസം അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം ഇതേ 
സമയത്ത് ഇതേ വ്യവസ്ഥയിൽ ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. ദർഘാസ് ഫോറം 400 രൂപയ്ക്ക് ( നികുതിക്ക് പുറമെ) 
ഓഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി ദിവസവും ലഭിക്കുന്നതാണ്. 


-- പൂരിപ്പിച്ച ദർഘാസ് ഫോറം 2010 ഡിസംബർ മാസം 14 -ാം തീയതി പകൽ 10. 30 മണിവരെ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസിനോടൊപ്പം 3,250 രൂപയുടെ നിരതദ്രവ്യം ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അന്നേദിവസം 11 മണിക്ക് പരസ്യ ലേലവും 
നടത്തുന്നതാണ്. അതിനുശേഷം 12 മണിക്ക് ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതായിരിക്കും. ലേലത്തിൽ പങ്കെടുക്കുന്നവരും 
3,250 രൂപ നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ എന്ന അഡ്രസ്സിൽ 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യ, സിവിൽ സ്റ്റേഷൻ ശാഖ , പാലക്കാട് മാറാവുന്ന ഡി . ഡി . എടുത്ത് സമർപ്പിക്കേണ്ടതാണ്. 


പരസ്യലേലം/ ദർഘാസ് ഏതിലാണോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പേരിൽ ലേലം/ 
ദർഘാസ് പാലക്കാട് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുകയും ടിയാനും ആകെ 
തുകയുടെ മൂന്നിൽ ഒരു ഭാഗം അന്നുതന്നെ ഓഫീസിൽ കെട്ടിവയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ബാക്കിതുക ഒറ്റ ഗഡുവായി 
വിളവെടുപ്പിന് മുമ്പ്മാർച്ച് 31 -ാം തീയതിക്കുള്ളിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. 


- വിളവെടുക്കാനുള്ള അവകാശം 31-7 - 2009 വരെ ഉണ്ടായിരിക്കുന്നതാണ്. യാതൊരു കാരണവും പറയാതെ ലേലം / ദർഘാസ് 
നീട്ടിവയ്ക്കുന്നതിനും നിർത്തിവയ്ക്കുന്നതിനും അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ 
ദർഘാസിനുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലെ പ്രവർത്തി സമയങ്ങളിൽ നേരിട്ട് ലഭിക്കുന്നതാണ്. ലേലം/ ദർഘാസിൽപങ്കെടുക്കുന്നവർ 
നിർബന്ധമായും തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. 


അഗ്രികൾച്ചറൽ ഓഫീസറുടെ കാര്യാലയം, 
എച്ച്. ഡി. ഫാം , മലമ്പുഴ. 


- (ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ. 


16th Nov. 2010 ] 


AGRICULTURE DEPARTMENT 


140 


ലഘദർഘാസ് പരസ്യം 

ദ ർ ഘാസ് പ്രമാണത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 

രൂപ 7, 400 + നികുതി, ക്രമനമ്പർ 2 - ന് രൂപ 5,300 + നികുതി. 
നമ്പർ ഇഇ (2) 1610 / 2010 . 

| 2010 ഒക്ടോബർ 26. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖലാ 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 12 മാസം. 
കൃഷി എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ താഴെപ്പറയുന്ന 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെഒപ്പുവച്ച 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത്/ 

ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും 8- 12- 2010 ഉച്ചയ്ക്ക് 1 
ജല വിഭവ വകു പ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച 

മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 
കവ റു ക ളിൽ ദർഘാ സു കൾ ക്ഷണിച്ചുകൊള്ളു ന്നു . ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി അടച്ച് രേഖാമൂലം 
ദർഘാസുകൾ 8 - 12 - 2010 - ന് വൈകുന്നേരം 3 മണിവരെ ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് 

മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 

അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്ത തു മാ കുന്നു . 
അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ദർഘാസുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

- ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 
ഏതെങ്കിലും കാര ണ വശാൽ ടി ദിവസം പൊതു ഒഴിവ് മടക്കി കൊടുക്കു ന്ന തല്ല . അംഗീകൃത ബാങ്കിൽനിന്നും 
(പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ -- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ 
പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കു 

അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ്/ ഏണസ്റ്റ് മണി 
ന്നതും തുറക്കുന്നതുമായിരിക്കും. 

ഡെപ്പോസിറ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പി 
ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 

ക്കേണ്ടതാണ്. ഈ ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
നമ്പർ പ്രവർത്തിയുടെ പേരും 

രൂപ് 

100 രൂപ മുദ്രപത്രത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ് കൂടി 
അടങ്കൽതുകയും 

വയ്ക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ചുളള എല്ലാ 
ഇ . ഇ . (2 )/ 1610 / 2 0 10 - പാലക്കാട് ജില്ലയിലെ 

സർക്കാർ നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 
നെല്ലിയാമ്പതി ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിൽ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ 
നിർമ്മാണം -രൂപ 49,00,000 

50 , 000 കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ടി 
ഇ . ഇ . ( 2 )/ 1308 / 2 0 10 

ടി 

റീജിയണൽ ഓഫീസ്, 
ടി 

( ഒപ്പ്) 
ക്വാർട്ടേഴ്സ് കെട്ടിട നിർമ്മാണം ( പാർട്ട് 1) - 

പുതിയറ പി . ഒ., 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
രൂപ 35,25, 000 

50, 000 കോഴിക്കോട്- 4. 

(കൃഷി). 


